Regn . No. KERBIL /2012 /45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 


Reg . No. KL /TV ( N )/634/ 2018-20 


2020 


കരി 
GOVERNMENT 


സിക്കൽ 


OF 


KERALA 


ഗസററ് 
KERALA GAZETTE 


കേരള 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 ഏപ്രിൽ 21 
21st April 2020 


വാല്യം 9 


നമ്പർ 


1195 മേടം 8 
8th Medam 1195 


16 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ശാഖം 1 
1st Vaisakha 1942 


PART III 


Notifications by Heads of Departments 


Commissionerate of Land Revenue 


21st APRIL 2020) 


COMMISSIONERATE OF LAND REVENUE 


3050 


( 14 ) 
നമ്പർ എ5-318 2020 . 

2020 ജനുവരി 16. 
കണയന്നൂർ താലൂക്കിൽ നടമ വില്ലേജിൽ തെക്കുംഭാഗം 
ദേശത്ത് സ്വാതി നിവാസ് വീട്ടിൽ ഉമേഷ് കുമാർ, ആർ. 
എന്നയാൾ മരണപ്പെട്ടു പോ യിട്ടു ള്ള താ ണ് . പരേതന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടിപരേതന്റെ 
ഭാര്യ ദിവ്യ, 

സമർപ്പിച്ച് അപേ ക്ഷ യിൻ മ ൽ 
വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
30-9-2019 - ൽ മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി 
താഴെ പറയുന്ന പേരുകാരാണുള്ളതെന്നും അറിയുന്നു. 


ആർ. 


മേൽ വിവരിച്ചവരാണ് പരേതന്റെ അവകാശികളെന്നു 
ള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെ 
ങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെ 
ടുത്തി 30 ദിവ സ ത്തി നുള്ളിൽ രേഖാമൂലം കണ യ ന്നൂർ 
തഹശീൽദാർ മുൻപാകെ ഹാജരാകേണ്ടതാണ്. നിശ്ചിത 
തീയതി കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ വരുന്നഅപേക്ഷ 
കൾ പരിഗണിക്കുന്നതല്ല. 

(12 ) 
നമ്പർ എ5-1039 2020. 

2020 ജനുവരി 20. 
കണ യ നൂർ താലൂക്കിൽ മുള ന്തു രുത്തി വില്ലേജിൽ 
പെങ്ങാര പ്പിള്ളി 

ദേശത്ത് മ ന പ്പാട്ട് ഇല്ലം വീട്ടിൽ 
ഡി . സത്യ വതി അന്തർജ്ജനം എന്നവർ മരണപ്പെട്ടു പോയി 
ട്ടുള്ളതാണ്, പരേതയുടെ അനന്തരാവകാശികളെ സ്ഥാപിച്ചു 
കിട്ടുന്നതിനു വേണ്ടി പരേതയുടെ മകൻ രാജൻ, എം . പി . 
സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ വില്ലേജാഫീസർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൾ 6-12-2018 - ൽ മരിച്ചു 
പോയെന്നും പരേതയുടെ അവകാശികളായി താഴെ പറയുന്ന 
പേരുകാരാണുള്ളതെന്നും അറിയുന്നു . 


പേര് 


പരേതനുമായുള്ള 

വയസ് 


കമ 
നമ്പർ 


ബം 


ദിവ്യ, ആർ. 


ഭാര്യ 


33 


ദിയ ഉമേഷ് 


മകൾ 


2 


3 


സരസ്വതി 


മാതാവ് 


55 


പേര് 


കമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 

ബന്ധം 


മേൽ വിവരിച്ചവരാണ് പരേതന്റെ അവകാശികളെന്നു 
ള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെ 
ങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെ 
ടുത്തി 30 ദിവ സ ത്തി നുള്ളിൽ രേഖാമൂലം കണ യ ന്നൂർ 
തഹശീൽദാർ മുൻപാകെ ഹാജരാകേണ്ടതാണ്. നിശ്ചിത 
തീയതി കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ വരുന്ന അപേക്ഷ 
കൾ പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ്, 

( ഒപ്പ്) 
കണയന്നൂർ. 

തഹശീൽദാർ. 


58 


2 


57 


9 


3 


55 


9 3 


4 


53 


രാജൻ, എം . പി . 

മകൻ 
ചന്ദ്രൻ, എം . പി . 
മുരളി, എം . പി. 
അംബികാദേവി, എം . പി . 

മകൾ 
മേൽ വിവരിച്ചവരാണ് പരേതയുടെ അവകാശികളെന്നു 
ള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആ ക്ഷ പ മ ള്ള പക്ഷം ഈ പരസ്യം ഗ സ റ്റി ൽ പ സി ദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കണയന്നൂർ 
തഹശീൽദാർ മുൻപാകെ ഹാജരാകേണ്ടതാണ്. നിശ്ചിത 
തീയതി കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ വരുന്നഅപേക്ഷ 
കൾ പരിഗണിക്കുന്നതല്ല . 


Moovattupuzha Taluk 


പരസ്യം 


( 1) 


നമ്പർ എ4-144 /2020 . 


2020 ജനുവരി 20. 


( 13 ) 


ക . 


നമ്പർ എ5-365 2020 . 

2020 ജനുവരി 16. 
കണയന്നൂർ താലൂക്കിൽ മരട് വില്ലേജിൽ കുണ്ടനൂർ 
ദേശത്ത് പ ന ക്കച്ചിറ വീട്ടിൽ നാരാ യ ണ ൻ എന്നയാൾ 
മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്. പരേതന്റെ അനന്തരാവകാശിയെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ മകൾ സ്നേഹലത 
സമർപ്പിച്ച് അപേ ക്ഷ യിൻ മേൽ 

വില്ലേജാഫീസർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 6-5-1998 -ാം തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശിയായി താഴെ പറയുന്ന 
ഒരാളാണുള്ളതെന്നും അറിയുന്നു . 


എറണാകുളം ജില്ല , മൂവാറ്റുപുഴ താലൂക്ക്, പിറവം 
വില്ലേജ്, മുളക്കുളം നോർത്ത് കരയിൽ തേനേത്ത് മലയിൽ 
വീട്ടിൽ ഡി . ജാൺ8-11- 20 19 -ാം 

തീയതി 
മരണപ്പെട്ടിട്ടുള്ളതാണ്. അവകാശികളെ കാണിക്കുന്ന ഒരു 
സാക്ഷ്യപത്രം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ടിയാന്റെ ഭാര്യ 
മിനി ജോൺ സമർപ്പിച്ച അപേ ക്ഷിപ്രകാരം ബന്ധ പ്പെട്ട 
വില്ലേജാഫീസർവഴി അവകാശ വിചാരണ നടത്തിയതിൽ താഴെ 
പറയുന്നവർ പരേതന്റെ നിയമാനുസൃത അവകാശികളെന്ന് 
ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതുമാണ്. 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


ബന്ധം 


മിനി ജോൺ 


ഭാര്യ 


45 


2 


പേര് 


അപർണ 


മകൾ 


17 


പരേതനുമായുള്ള 

വയസ് 


ബന്ധം 


നേഹലത , കെ . എൻ. 


മകൾ 


67 


ആ യത് 


മേൽ വിവരിച്ചതാണ് പരേതന്റെ അവകാശിയെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കണയന്നൂർ തഹശീൽദാർ 
മുൻപാകെ ഹാജരാകേണ്ടതാണ്. നിശ്ചിത തീയതി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമായോ വരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. 


മുകളിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളാണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികളെന്ന് കാണിച്ച് അപേക്ഷകയ്ക്ക് 
ഒരു സാക്ഷ്യ പത നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും 
ആ ക്ഷേ പമുള്ളപക്ഷം 

ഈ പരസ്യം 

കേ രള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
മൂ വാറ്റു പു ഴ തഹ ശീൽദാർക്ക് 

രേഖാമൂലം നേരിട്ട് 
സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത തീയ തി ക്കു ശേഷമാ 
തപാൽമാർഗ്ഗമോ മറ്റു വിധത്തിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണനാർഹമല്ല . 


62 


21st APRIL 2020) 


COMMISSIONERATE OF LAND REVENUE 


3051 


ജില്ല , 


നമ്പർ എ4-11760 2019 . 

2020 ജനുവരി 20. 
എറണാകുളം ജില്ല , മൂവാറ്റു പുഴ താലൂക്ക്, മാറാടി 
വില്ലേജ്, തെക്കൻ മാറാടി കരയിൽ വെള്ളാംതടത്തിൽ വീട്ടിൽ 
അയ്യപ്പൻകുട്ടി 22-5-2019 -ാം തീയതി മരണപ്പെട്ടിട്ടുള്ളതാണ്. 
അവ കാശികളെ കാണിക്കുന്ന ഒ രൂ സാക്ഷ്യ പ്രത 
നൽകണമെന്ന് ആവശ്യപ്പെട്ട് ടിയാന്റെ സഹോദര പുത്രൻ 
വിജയൻ, വി . എൻ. സമർപ്പിച്ച അപേക്ഷപ്രകാരം ബന്ധപ്പെട്ട 
വില്ലേജാഫീസർവഴി അവകാശ വിചാരണ നടത്തുകയും താഴെ 
പറയുന്നവർ പരേതന്റെ നിയമാനുസൃത അവകാശികളാണെന്ന് 
ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതുമാണ്. 


ക . 


നമ്പർ എ4-476 2020. 

2020 ജനുവരി 20. 
എറ ണാ കു ളം 

മൂ വാ റ്റു പു ഴ താ ലൂ ക്ക് , 
മണീട് വില്ലേജ്, ഏഴക്കരനാട് കരയിൽ ഇടത്തലക്ക രോട്ട് 
വീട്ടിൽ കിട്ടു 4-6-2012 - ൽ മരണപ്പെട്ടിട്ടുള്ളതാണ്. അവകാശികളെ 
കാണിക്കുന്ന ഒരു സാക്ഷ്യപത്രം നൽകണമെന്ന് ആവശ്യപ്പെട്ട് 
ടിയാളുടെ 

മ കൻ ഇ . 

സുഗു ണ ൻ സമർപ്പിച്ച 
അപേക്ഷപ്രകാരം ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അവകാശ 
വിചാരണ നട ത്തു കയും താഴെ പറയുന്നവർ ടിയാളുടെ 
നിയമാനുസൃത അവകാശികളാണെന്ന് ബോദ്ധ്യപ്പെട്ടിട്ടുള്ള 
തുമാണ്. 
കമ പേര് 

മരിച്ചയാളുമായുള്ള വയസ് 
നമ്പർ 


പേര് 


പരേതനുമായുള്ള വയസ് 


കമ 
നമ്പർ 


ബന്ധം 


ബന്ധം 


1 


) 


48 


1 


സഹോദര പുത്രൻ 


61 


66 


N 


: 


2 


67 


3 


64 


3 


വിജയൻ, വി . എൻ. 
ജനാർദ്ദനൻ, വി . എൻ. 
ശാന്ത , വി . എൻ. 
ഉഷ , വി . എൻ. 
അംബിക , വി . എൻ. 


പുതി 


64 


4 


58 


4 


53 


5 


55 


6 


51 


6 


53 


കെ . സുഗുണൻ 

മകൻ 
ഇ . കെ . രാമൻകുട്ടി 
ഇ . കെ . ലക്ഷ്മിക്കുട്ടി മകൾ 
കെ . പരമേശ്വരൻ 

മകൻ 
കെ . ഭാരതി 

മകൾ 
കെ . രാജപ്പൻ 

മകൻ 
മുകളിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളാണ് പരേതയുടെ 
നിയമാനുസൃത അവകാശികളെന്ന് കാണിച്ച് അപേക്ഷകന് 
ഒരു സാക്ഷ്യപത നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും 
ആ ക്ഷേ പമുള്ളപക്ഷം 

പരസ്യം കേ രള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
മൂ വാ റ്റു പുഴ തഹ ശീൽദാർക്ക് 

രേഖാമൂലം നേരിട്ട് 
സമർപ്പിക്കേണ്ട താ ണ് . നിശ്ചിത തീയ തി ക്കു ശേഷമാ 
തപാൽമാർഗ്ഗമാ മറ്റു 

വിധ ത്തിലോ 

ലഭി ക്കു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


ആ യത് 


ആ യത് 


മുകളിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളാണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികളെന്ന് കാണിച്ച് അപേക്ഷകന് 
ഒ രു സാക്ഷ്യ പ്രത നൽ കു ന്ന തിൽ ആർക്കെ ങ്കിലും 
ആ ക്ഷേ പ മു ള്ള പക്ഷം 

ഈ പരസ്യം കേ രള 
ഗവൺമെന്റ് ഗസറ്റിൽ പസി ദ്ധ പ്പെ ടു ത്തി 
ദിവസത്തിനകം മൂവാറ്റുപുഴ തഹശീൽദാർക്ക് രേഖാമൂലം 
നേരിട്ട് സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത തീയതിക്കുശേഷമോ 
തപാൽമാർഗ്ഗമോ മറ്റു വിധത്തിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണനാർഹമല്ല . 


ഈ 


30 


( 3) 


നമ്പർ എ4-1404712019 . 


2020 ജനുവരി 20. 


എറ ണാ കുളം ജില്ല , മൂവാറ്റു പുഴ താ ലൂ ക്ക് , 
വാളകം വില്ലേജ്, മേക്കടമ്പ് കരയിൽ ആനകുത്തിയിൽ വീട്ടിൽ 
സഹദേവൻ, എ . വി . 6-8-2019 - ൽ മരണപ്പെട്ടിട്ടുള്ളതാണ്. 
അവ കാശികളെ കാണിക്കുന്ന ഒരു സാക്ഷ്യപതം 
നൽകണമെന്ന് ആവശ്യപ്പെട്ട് ടിയാന്റെ ഭാര്യ ശാന്ത സഹദേവൻ 
സമർപ്പിച്ച അപേക്ഷപ്രകാരം ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
അവ കാശ വിചാരണ നട ത്തു കയും താഴെ പറയുന്നവർ 
പരേതന്റെ നിയമാനുസൃത അ വ കാ ശിക ളാ ണെ ന്ന് 
ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതുമാണ്. 
കമ് പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


(5 ) 
നമ്പർ എ4-323 2020 . 

2020 ജനുവരി 20. 
എറ ണാ കു ളം ജില്ല , മൂ വാ റ്റു പു ഴ താ ലൂ ക്ക് , 
മാറാടി വില്ലേജ്, മാറാടി കരയിൽ മാടപ്പറമ്പിൽ വീട്ടിൽ 

മ രി ചെറിയാൻ 5-8-2003-ൽ മരണപ്പെട്ടിട്ടുള്ളതാണ്. 
അവ കാശികളെ കാണിക്കുന്ന ഒരു സാക്ഷ്യപത 
നൽ ക ണമെ ന്ന് ആവ ശ്യ പ്പെട്ട് ടിയാളുടെ 

മകൻ 
ബിജു ചെറിയാൻ സമർപ്പിച്ച് അപേക്ഷപ്രകാരം ബന്ധപ്പെട്ട 
വില്ലേജാഫീസർവഴി അവകാശ വിചാരണ നട ത്തു കയും 
പറ യു ന്നവർ 

പരതയുടെ നിയ മാനുസ്യ ത 
അവകാശികളാണെന്ന് ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതുമാണ്. 


താഴ 


പേര് 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

വയസ് 
ബം 


ബന്ധം 


60 


1 


ശാന്ത സഹദേവൻ 


ഭാര്യ 


60 


2 


51 


2 


സാനു എ . ആചാരി 


മകൻ 


33 


ഒ രു 


ആ യത് 


ഈ 


ആ യത് 


ജന 


മുകളിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളാണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികളെന്ന് കാണിച്ച് അപേക്ഷകയ്ക്ക് 

സാക്ഷ്യപത നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും 
ആ ക്ഷേ പ മു ള്ള പക്ഷം 

പരസ്യം ക ര ള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
മൂ വാ റ്റു പു ഴ തഹ ശീൽദാർ ക്ക് 

രേഖാമൂലം നേരിട്ട് 
സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത തീയ തി ക്കു ശേ ഷിമോ 
തപാൽമാർഗ്ഗമാ മറ്റു വിധ ത്തിലോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല. 


ബിജു ചെറിയാൻ 

മകൻ 
ജയറാണി ചെറിയാൻ 

മകൾ 
മുകളിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളാണ് പരേതയുടെ 
നിയമാനുസൃത അവകാശികളെന്ന് കാണിച്ച് അപേക്ഷകന് 
ഒരു സാക്ഷ്യപത നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും 
ആ ക്ഷേ പമുള്ളപക്ഷം 

പരസ്യം 

കേ രള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
മൂവാറ്റു പുഴ തഹ ശീൽദാർക്ക് രേഖാമൂലം നേരിട്ട് 
സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത തീയ തി ക്കു ശേ ഷിമോ 
തപാൽമാർഗ്ഗമാ മറ്റു വിധ ത്തിലോ ലഭി ക്കു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 
താലൂക്കാഫീസ്, 

( ഒപ്പ്) 
മൂവാറ്റുപുഴ. 

തഹശീൽദാർ, 


Gaz , No. 16/ 2020/DTP ( CLR ) . 


63 


